Kerala Gazette No. 19 dated 10th May 1983. 
PART IA 


GOVERNA ENT OF KERALA 

Election Department 

NOTIFICATION 
No. 1783/EL. 3/ 83/Elec. 

Dated, Trivandrum , 30th March 1983. 
The following order No. 76 /KL/82 (96 to 129) dated 7th March 1983/ 
16th Phalguna, 1904 (saka ) of the Election Commission of India is hereby 
Published . 

By order, 
J. S. JESUDHASAN, 
Chief Electroal Officer and 

Special Secretary to Government. 
ELECTION COMMISSION OF INDIA 

Ashok Road ,New Delhi-1. 
No. 76/KL/82 (96 to 129) 

Dated the 7th March, 1983 

16th Phalguna, 1904 (saka ) 

ORDER 
Whereas the Election Commission is satisfied that each of the contesting 
candidates specified in column (4) of the Table below at the Election to 
the state Legislative Assembly as specified in coulumn (2 ) and held from 
the constituency specified in column (3) against his name has failed to 
lodge any account of his election expenses, within the time and in the 
manner, as shown in column (5) of the said table as required by the 
Representation of the People Act, 1951 and the Rules made thereunder; 

*And , whereas, the said candidates have either not furnished any 
reason or explanation for the said failure even after due notice or the 
Election Commission , after considering the representationsmade by them 
if any, is satisfied that they have no good reason or justification for the 
said failure . 

Now , therefore , in pursunace of section 10A of the said Act, the 
Election Commission hereby declares the persons specified in column (4 ) 
of the table below to be disqualified for being chosen as, and for being, 
a member of either House of Parliament or of the Legislative Assembly 
or Legislative Council of a State for a period of 3 years from the date 
of this order . 

G. 550 . 


SL. 
No. 


Particulars 
of clection 


S. No. & Name oj 
the Assembly 

constituency 


TABLE 
Name of the 
Contesting 
Candidate 


Reason for disquali 

fication 


(3) 


(5 ) 


96 


1. Manjeswar 


(2 ) 
General Elec 
tion to Kerala 
Legislative 
Assembly, 1982 

Do 


97 


25 — Calicut-II 


2 


98 


Do. 


61 - Chalakudy 


Shri B.M.Guruvan Mani, Failed to lodge his 

Bithlu Bandiyode, account of Election ex 
Mangalapeddy post , 

penses in the time and in 
District Cannanore, themanner required by 
Kerala 

law . 
Shri M.Kunbahamed Failed to lodge his account 
Koya, 12/501 K.M. ofelection expenses in the 
House, Kuttichira , manner required by law . 
Calicut- 1, 
District Kozhikode, 
Kerala 
Shri C. R. Varghese, Falied to lodge his account 

Chakkalacka House , ofelection expenses in the 
Kizhakkepetta , 

time and in the manner 
Chalakudy, 

required by law . 
District Trichur 
Shri Jose C. Mundadan Failed to lodgeany account 
Angamali, 

of election expenses as 
District Ernakulam required by law . 

Kerala 
Shri Chandra Menon, 

do . 
Sankara Menon , 
Ayikkampurathu veedu, 
Vellampilli South P.O., 
District Ernakulam , 
Kerala 


99 


Do. 


68 - Ankamali 


100 


Do. 


do . 


101 


Do. 


73 — Mattanchery 


do . 


102 


Do. 


74 - Palluruthy 


do . 


103 


Do. 


do . 


do . 


Shri Gopinatha Pillai, 

XIII /1055 , 
DhanalakshmiNivas, 
Karuvelipady, 
Cochin -5 , 
District Ernakulam , 
Kerala 
Shri K. J. Petro, 
Kailparambil House, 
Andikadavu P. O., 
Cochin - 7 , 
Distrit Ernakulam , 
Kerala 
Shri Sebastion Kochu 

paramban , 
Kochuparambil , 
P. O. Kannamaly , 
District Ernakulam , 

Kerala 
Shri T. P. Ravi, 

Thekkamala 
. P. O., Piravom , 

District Ernakulam , 
Kerala 
Shri Appukuttan Gopi, 

Krishnavilasom , 
Mukkudom P. O., 
Inchappathal, 
District Idukki, 
Kerala 


3 


104 


Do. 


79 - Piravom 


do . 


105 


Do. 


84 - Idukki 


do . 


( 1) 


(2 ) 


( 3 ) 


106 


84 - Idukki 


General Elect 
tion to Kerala 
Legislative 
Assembly, 1982 


(5 ) 
Failed to lodge any 
account of Elect 
ion Expenses as 
required by law . 


107 


Do. 


87 – Kanjirappally 


do . 


108 


Do. 


do . 


do . 


4 


Shri Abraham Varghese , 
Mannil Veedu , 
Nayarupara , P. O., 
Idukki Pistrict, 

Kerala 
Shri P.K. Sreedharan , 

Pallathu Veedu , 
Chottichittady P.O., 
District Kottayam 

Kerala 
Shri Radhakrishnan , 

Nedumangattukunnel, 
Panamattam P.O., 
District Kottayam , 
Kerala 
Shri Sugunan, 

Kochuvadakkethil House , 
Nedumkunnam P.O., 
Changanachery, 
District Kottayam , 

Kerala 
Shri Mathew Kunjachan , 

Thampas Erikalam , 
Kesha Bhagam , 
Vartappally P.O. , 
Changanachery , 
District Kottayam , 
Kerala 


109 


Do. 


88 — Vazhoor 


do . 


110 


do . 


89--- Changanachery 


lo . 


111 


Do. 


do . 


do . 


112 


Do. 


do . 


do . 


113 


Do. 


90 – Kottayam 


do . 


Shri M.K. Ramankutty , 

Nedumparambil, 
Pallikkachira Kavala , 
P.O. Changanachery , 
District Kottayam 
Kerala 
Shri Leonkutty Thomas, 
Muniyil Kavummal, 
Perumpanachy P.O., 
District Kottayam , 
Kerala 
Shri Chakkarakulam Kumar, 

Karumanjili, 
Maruthorvatiom , 
Shertalay, 
District Kotttayam 

Kerala 
Shri Chandy Korah , 

Kochuparambil, 
Puthanangadi, 
District Kottayam , 
Kerala 
Shri John Abraham , 
Kavanal, Kattachira P.O., 
District Kottayam , 
Kerala 
Shri Antony George , 

Karodan Muttuchira , 
District Kottayam , 
Kerala 


5 


114 


Do. 


do . 


115 


Do. 


91 - Ettumanoor 


116 


Do. 


95 - Kaduthuruthy 


do . 


(1) 


(2 ) 


(3 ) 


( 4) 


117 


General Elect- 96 — Vaikom (SC ) 

tion to Kerala 
Legislative 
Assembly 1982 
Do. 

do . 


118 


(5 ) 
Failed to lodge any 
account of election 
expenses as required 
by law . 

Failed to lodge his 
account of election 
expenses in the time 
and in the manner 
required by law . 
Failed to lodge any 
account of election 
expenses in the 
manner 


119 


Do. 


128 - Attingal 


V. K. Vimalan , 
Vavachantbara Ullala , 
District Kottayam , 
Kerala 
Shri P. Kuttan , 
Lakshamveedu, 
Thalayola Parampu P.O., 
Vaikom , 
District Kottayam , 

Kerala 
Shri Chirayinkil Gopakumar, 

Thiruvathilil Veedu , 
Sarkara , 
Chirayinkil, 
District Trivandrum , 

Kerala 
Shri Ambathkor Daveed 

Chavaruvila Veedu , 
Darsanavattom 
Altharamoodu P,0 , 
Via Alamkode, 
District Trivandrum , 

Kerala 
Shri Raghavan , 

Paravila Puthan Veedu , 
Ooroo poika , P.O .; 
Mudakkal Panchayat, 
District Trivandrum , 
Kerala 


120 


Do. 


do. 


129 - Kilimanoor 

(SC ) 


121 


Do. 


do. 


do. 


122 


Do. 


131 – Ariyanad 


do. 


123 


Do. 


do . 


do . 


124 


Do. 


136- Trivandrum 

East 


do . 


Shri KallarMurali, 

Raj Bhavan , 
Block No 97 
Kallar Briage P.O., 
District Trivandrum , 

Kerala 
Shri M. H. Sulaiman , 
Safia Estate, 
P.O. Nilamel, 
District Quilon , 
Kerala 
Shri K. Sankara Pillai, 

Anitha Bhavan , 
Marukil Pakuthy, 
Malayinkil, P.O. 

Kerala 
Shri Ponkulam Raju , 

Vattavila Veedu, 
Kezhoor, 
Vellayani P.O. 

Kerala 
Shri C. V. Karunakaran Nair, 

C. V. Vilas, 
Pasuvennara , 
Keezharoor P.O. 
Perumkadavila , 
Kerala 


125 


Do. 


138 – Kovalam 


do . 


126 


Do. 


139 — Neyyattinkara 


do . 


(1 ) 


(3) 


127 


( 2) 
General Elect 

tion to Kerala 
Legislative 
Assembly 1982 


49 – Palghat 


(5) 
Failed to lodge any 
account of election 
expenses in the 
manner 


128 


Do. 


do . 


(4 ) 
Shri Sivanandan , 

(Balaji Panicker ) 
Kalarikkal House, 
Vadakkumthara , 
Palghat, 
District Palghat, 
Kerala 
Shri P. P. Menon , 

Devaprabha, 
T.B. Road , 
Palghat, 
District Palghat, 

Kerala 
Shri A. T. Antony Thoma, 

Vattiparamb, 
Patghat , 
District Palghat , 
Kerala 


do. 


129 


Do. 


do. 


8 


do . 


By Order, 

(Sd .) 

V.K , RAO , 
Under Secretary to the 
Election Commission of India . 


Kerala Gazette No. 19 dated 10th May 1983 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 

വിജ്ഞാപനം 
നമ്പർ 2825 /എൽ എ .4 എ /83 . 

തിരുവനന്തപുരം, 1983 മാർച്ച് 18 . 
കേരള നിയമസഭയുടെനടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം, 1983- ലെ കേരള നികുതി വസൂലാക്കൽ 
( ഭേദഗതി) ബിൽ, ഉദദശകാരണങ്ങളുടെ വിവരണത്തോടും ധ ന ക യ ര 
മെമ്മോറാണ്ടത്താടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 

ഡോക്ടർ ആർ. (പസന്നൻ, 
സെകട്ടറി, നിയമസം. 
ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 35 
1983- ലെ കേരള നികുതി വസൂലാക്കൽ ( ദഗതി) ബിൽ 
1968- ലെ കേരള നികുതി വസൂലാക്കൽ ആക്ററ്, 

ഭേദഗതി ചെയ്യുന്നതിനുളള ഒരു ബിൽ 
പീഠിക:-1968- ലെ കേരള നികുതിവസൂലാക്കൽ ആകട”, താഴെക്കാണുന്ന 
ആവശ്യങ്ങൾക്കായി ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെപറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേരും ( പാരംഭവും:-(1) ഈ ആക്ടിന് 1983 - ലെ കേരള 
നികുതി വസൂലാക്കൽ ( ഭേദഗതി) ആക്ട്എന്നു പേർ പറയാം. 

(2 ) ഇത് 1983 ഫെബ്രുവരി 22 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതേണ്ടതാണ്. 

2. 7 -ാം വകുപ്പിന്റെ ഭേദഗതി: -1968- ലെ കേരള നികുതി വസൂലാക്കൽ 
ആക° s ", (1968 - ലെ 15) ( ഇതിനുശേഷം പ്രധാന ആകട” എന്നാണ് പരാമർശി 
ക്കപ്പെടുക), 7 -ാം വകുപ്പിൽ "കുടിശികക്കാരനെ രേഖാമൂലമുളള ഡിമാൻ 
കാണിക്കേണ്ടതാണ എന്ന വാക്കുകൾക്കു പകരം, “കുടിശികക്കാരന 
ഡിമാൻറ് രേഖാമൂലം നൽകേണ്ടതാണ് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

3. 74-ാം വകുപ്പിന്റെ ഭേദഗതി: - പധാന ആക°s”, 74 -ാം വകുപ്പിൽ, 
ഭനോട്ടീസംഅല്ലെങ്കിൽഉത്തരവാ? എന്ന വാക്കുകൾക്കു പകരം, അവ വരുന്നില്ല 

ത്തെല്ലാം, " നോട്ടീസ്, ഡിമാൻറ്, അല്ലെങ്കിൽ ഉത്തരവ് എന്ന വാക്കുകയ 
ചേർക്കേണ്ടതാണ്. 
G. 696 


017 


2 


4. റദ്ദാക്കലും ഒഴിവാക്കലും:-(I) 1983 - ലെ കേരള നികുതി വസൂലാ 
ക്കൽ ( 6 ഗതി) ഒാർഡിനൻസ് (1983- ലെ 9), ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

(2) അങ്ങിനെറദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുതഓർഡിനൻസു 
പകാരം ഭേദഗതി ചെയ്ത പ്രകാരമുളള പ്രധാന ആക°s " (പകാരം ചെയ്ത് 
ഏതു സംഗതി •, എടുത്ത്എന്തു നടപടിയും ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്ത പ്രകാരമുളള പ്രധാന ആക° s " ( പകാരം ചെയ്തതായോ എടുത്ത 
തായോ കരുതേണ്ടതാണ്. 

ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യുവാൻ നിയോഗിക്കപ്പെടുന്ന വ്യക്തി 
കുടിശികക്കാരനെ രേഖാമൂലമുളള ഡിമാൻറ് കാണിക്കണമെന്നും കുടിശി 
കുത്തുക. അതിന്റെ പലിശയും പാസസ് ചിലവു സഹിതം ഉടൻതന്നെ ഒടു 
ക്കുന്നതിന് അയാൾ വീഴ്ച വരുത്തിയാൽ, രേഖാമൂലമുളള ഡിമാന്റ് ജപ്തി 
ചെയ്യുവാനുള്ള അധികാരം ആയിരിക്കുമെന്ന് 1968 - ലെ കേരള നികുതിവസൂ 
ലക്കൽ ആക്ട”, 7 -ാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്യുന്നു . കുടിശികക്കാരനെ 
രേഖാമൂലമുളള ഡിമാൻറ് കാണിക്കണമെന്ന 7-5, വകുപ്പിൽ നിർദേശിക്കപ്പെ 
ട്ടിട്ടുളള നടപടി ക്രമം, സ്ഥലത്തില്ലാത്ത കുടിശികക്കാരുടെ, ഏലം പോലുളള 
വിളകൾ ജപ്തി ചെയ്യുന്നതിനുവേണ്ടി നികുതി വസൂലാക്കൽ ആക്ടിന്റെ 
വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്നും റവന്യൂ ആഫീസറൻമാരെ 
തടസ്സപ്പെടുത്തുന്നതായിട്ടാണ അനുഭവത്തിൽനിന്ന് 

തെ ളി യു ന്ന ത് . 
അതിനാൽ, കുടിശികക്കാരന് ഡിമാൻറ് രേഖാമൂലം നൽകുന്നതിനുവേണ്ടി 
വ്യവസ്ഥ ചെയ്യുന്നതിന്, 7 -ാം വകുപ്പ് ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യ 
മാണെന്നു കരുതി. 

2 , നോട്ടീസു നടത്തുന്നതിനുളള നടപടി ക്രമം വിവരിക്കുന്ന ആക° s , 
74-ാം വകുപ്പ്, " നോട്ടീസിനേയും് ഉത്തരവിനേയും മാതമേ (പത്യേകമായി 
പരാമർശിക്കുന്നുളളു . 7 -ാം വകുപ്പ് “ ഡിമാൻറ് മാ ( തം പരാമർശിക്കുക 
യാൽ, 74-ാം വകുപ്പിൽ ഡിമാൻറ് കൂടി പ്രത്യേകമായി പരാമർശിക്കേണ്ടത് 
ആവശ്യമാണെന്നും കരുതി. 
3. കേരള 

നിയമസ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും മുകളിൽ 
പറഞ്ഞ ഭേദഗതികൾ ഉടനെ വരുത്തേണ്ടിയിരുന്നതിനാലും, 1983 - ലെ കേരള 
നികുതി വസൂലാക്കൽ ( ഭേദഗതി) ഓർഡിനൻസ് (1983- ലെ 9) , 1983 
ഫെബ്രുവരി 22 -ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തി. ( പ്സ്തുത 
ഓർഡിനൻസ് നിയമസഭയുടെ ഒരു ആക്ട്മൂലം മാററുന്നതിന് ഉദ ° ദേശിച്ചു 
കൊണ്ടുള്ളതാണ് ഈ ബില്. 

ധനകാര്യ മെമ്മോറാണ്ടം 
ഈ ബിൽ, നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 

പി , ജെ . ജോസഫ് 
( ശരിത്തർജ്ജമ) 

കെ . കെ , രാവിന്ദൻപിളള . 
അണ്ടർ സെക്രട്ടറി ( ലാ ) . 


